Regn .No. KERBIL / 2012/ 45073 
- dated 5 - 9 -2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg. No. KL/ TV ( N )/ 634/2015-17 


GOVERNME 


- 
കര 


ാർ 


രള സർക 
VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

ചൊവ്വ 


2015 ജൂൺ 9 
9th June 2015 

1190 ഇടവം 26 
26th Idavam 1190 


നമ്പർ 


Vol. IV 


No . 


Thiruvananthapuram , 

Tuesday 


1937 ജ്യേഷ്ഠം 19 
19th Jyaishta 1937 


PART III 
Stores Purchase 


Agriculture Department 


5 


ദർഘാസ് പരസ്യം 
നമ്പർ എ . ഇ .(3) 611 /2014. 

2015 മേയ് 4. 

- 
- കേരള ഗവർണ്ണർക്കുവേണ്ടി മലപ്പുറം കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന കാർഷിക 
യന്താപകരണങ്ങൾ മലപ്പുറം ജില്ലയിൽ വിതരണം 
ചെയ്യുന്നതിനായി നിശ്ചിത യോഗ്യതയുള്ള മെഷീനറി 
നിർമ്മാതാക്കൾ/ അംഗീകൃത ഡീലർമാർ എന്നിവരിൽ നിന്നും 
24 - 6 - 2015 - ന് വൈകുന്നേരം 3 മണിക്ക് കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തിയ 
ഉദ്യോഗസ്ഥനോ അപ്പോൾ ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതും ഏറ്റവും 
കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ കരാറുകാരന് 
ദർ ഘാസ് വ്യവസ്ഥകൾക്ക് വിധേയമായി ദർഘാസുകൾ 
സ്ഥിരപ്പെടുത്തുന്നതാണ്. 
കമ വിതരണം ചെയ്യേണ്ട 

എണ്ണം 
നമ്പർ 

കാർഷിക യന്ത്രങ്ങൾ 


പവർ പയർ 
പവർ പയർ മൾട്ടിപ്പിൾ ഔട്ട്ലറ്റ് 
ബാറ്ററി ചാർജർ 
എനർജയിസർ ചാർജ് കൺട്രോൾ 
- ഉൾപ്പെടെ 
ടാബുലർ സോളാർ ബാറ്ററി 
എയർ കമ്പ്രസ്സർ 
പവർ പൂണർ 
ഹെഡ്ജ് ട്രിമ്മർ 
ജി. ഐ . പൈപ്പ് ലാഡർ 
ട്രെയ്ലർ 
കൾട്ടിവേറ്റർ 
ഡിസ്ക് ഹാരോ 
ഹൈഡ്രോളിക്ക് ഗ്രീസ് പമ്പ് 
എർത്ത് ഓഗർ 
ലോൺ മോവർ 
ഹൈപ്പവർ വെഹിക്കിൾ വാഷർ ക്ലീനർ 


-- (2 ) 


കട്ടിംഗ് ചെയിൻ സോ 
വീഡ് കട്ടർ ( ഹെവി ഡ്യൂട്ടി) 
നാപസാക്ക് പയർ 


നിരതദ്രവ്യം - ക്വാട്ട് ചെയ്ത തുകയുടെ ഒരു ശതമാനം. 


ദർഘാസ് ഫോറത്തിന്റെ വില കമനമ്പർ 1, 2 - ന് 
1,600 + വാറ്റ്. ക്രമനമ്പർ 13 - ന് - 600 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് 
500 + വാറ്റ്. 

- ദ ർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും 24 - 6- 2015 , 2.30 മണിവരെ. 





വാ 


: 


കാലാവധി 1 മാസം. 


മേൽ വിവരിച്ച 19 ഇനങ്ങളും പ്രത്യേകം ക്വാട്ട് 
ചെയ്യേണ്ടതാണ്. യന്ത്ര സാമഗ്രികളുടെ വിശദാംശങ്ങൾ, 
സ്പെസിഫിക്കേഷൻ എന്നിവ ടെണ്ടർ രേഖകൾക്കൊപ്പം 
ലഭിക്കുന്നതാണ്. ക്യഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് ഈ യന്ത 
സാമഗ്രികൾ വിതരണം ചെയ്യേണ്ടതാണ്. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിവരങ്ങളും താഴെ 
ഒപ്പുവെച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും 24- 6- 2015 
ഉച്ചയ്ക്ക് 1 മണിവരെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില പണമായോ 
മണിയോർഡറായോ അടച്ച് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ 
ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുന്നതാണ്. ദർഘാസ് 
പ്രമാണത്തിന്റെ തുക യാതൊരു കാരണവശാലും മടക്കി 
കൊടുക്കുന്നതല്ല. 
-- അംഗീകൃത ബാങ്കിൽനിന്നും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ (കൃഷി), മലപ്പുറം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ (കൃഷി), ഓഫീസ് ആനക്കയം എന്ന പേരിൽ 
അടച്ച നിശ്ചിത തുകയുടെ ബാങ്ക് ഡ്രാഫ്റ്റ്/ഏണസ്റ്റ് മണി 
ഡെപ്പോസിറ്റ് നിരതദ്രവ്യമായി സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് 
ഫോറങ്ങളോടൊപ്പം 150- ന്റെ മുദ്രപത്രത്തിൽ നിശ്ചിത 
മാതൃകയിലുള്ള പ്രാഥമിക കരാർ ഉടമ്പടി കൂടി സമർപ്പിക്കണം. 
ദർഘാസുകളെ സംബന്ധിച്ചുള്ള എല്ലാ സർക്കാർ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. ഏതെങ്കിലും 
കാരണവശാൽ ടെണ്ടർ തുറക്കുന്ന തീയതിയിൽ പൊതു 
അവധി പ്രഖ്യാപിക്കപ്പെട്ടാൽ തൊട്ടടുത്ത പ്രവ്യത്തി 
ദിവസത്തേക്ക് മാറ്റി വയ്ക്കുന്നതായിരിക്കും. 


കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ ഓഫീസ്, 
ആനക്കയം പി . ഒ ., 
മലപ്പുറം. 


- ( ഒപ്പ്) 
കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


